Regn . No. KERBIL /2012 /45073 
- dated 5 - 9 -2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/634/2012 -14 


GOVERNS 


കേ 


ാർ.. 


ള സർക് 
WMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 നവംബർ 4 
4th November 2014 

1190 തുലാം 18 
18th Thulam 1190 
1936 കാർത്തികം 13 
13th Karthika 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പരസ്യം 


നമ്പർ ജി - 3993 / 2010 . 


2014 സെപ്റ്റംബർ 20. 


മീനച്ചിൽ താലൂക്കിൽ കിടങ്ങൂർ വില്ലേജിൽ ബ്ലോക്ക് 16 - ൽ 
സർവ്വ 120 - ൽ പെട്ട ആറ്റു പുറമ്പോക്കിൽ ഇടിവെട്ടേറ്റ് 
ഉണങ്ങി നിൽക്കുന്ന തേക്കിൻതടി ലേലം ചെയ്യുന്നതിന് 
തീരുമാനിച്ചിരിക്കുന്നു. ടി മരത്തിന് 1, 06, 991 ( ഒരു ലക്ഷത്തി 
ആറാ യി രത്തി തൊള്ളാ യി രത്തി തൊണ്ണൂറ്റിഒന്നു രൂപ) 
മതിപ്പുവില നിശ്ചയിച്ചിട്ടുള്ളതാണ്. ടി മരം 19 - 12 - 2014 -ാം 
തീയതി രാവിലെ 11 മണിക്ക് കിടങ്ങൂർ വില്ലേജാഫീസിൽ 
വച്ച് ലേല നിബന്ധനകൾ പ്രകാരം പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 
11 ,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ലേല സമയത്ത് 
ഹാജരായി ലേലത്തിൽ പങ്കെടുക്കേണ്ടതുമാണ്. കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളിന്റെ പേരിൽ ലേലം 
ഉറപ്പിക്കുന്നതും അംഗീകാരം ലഭിച്ചശേഷം ടി മരം ലേലം 
വിളിച്ചയാളിന് വിട്ടുകൊടുക്കുന്നതുമാണ്. 


ലേലം കൊണ്ടയാൾ നിരതദ്രവ്യം കിഴിച്ച് ബാക്കി 
സംഖ്യയും മൂല്യവർദ്ധിത നികുതിയും എഫ്. ടി . റ്റി . യും 
സെസ്സും ഉൾപ്പെ ടെയുള്ള തുക അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥന്റെപക്കൽ അ ട യ് ക്കേണ്ടതാണ്. സർക്കാർ 
ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. ലേല സ്ഥിരീകരണ ഉത്തരവ് ലഭിച്ചശേഷം 
ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ ടി തടി നീക്കം 
ചെയ്യേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് കിടങ്ങുർ 
വില്ലേജിൽ ബ് ളോക്ക് 16 - ൽ റീസർവ്വ 120 - ൽ പെട്ട 
ആറ്റുപുറമ്പോക്കിൽ നിൽക്കുന്ന തേക്ക് മരം നേരിൽ കണ്ട് 
ബോദ്ധ്യപ്പെടാവുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ 
ആഫീസ്, പാലാ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


ഇനം BH- ൽ തടി വിറക് നിരക്ക് (രൂപ ) വില (രൂപ) 

ചുറ്റളവ് ( M ) M T തടി വിറക് തടി വിറക് 


തേക്ക് 


200 


1.691 


1.102 


59,550 5, 710 


1,00 ,699 


6, 292 


ആ 


കെ 


1, 06 , 991 


